T 


सत्यमेव जयते 


| Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കര 
- 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


10th May 2011 
| 2011 മേയ് 10 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 56 


നമ്പർ 


20th Vaisakha 1933 
1933 വൈശാഖം 20 


ജയിൽ വകുപ്പ് 
ദർഘാസ് പരസ്യം 


നമ്പർ സി. പി . 7 - 1/ 2011. 


- 2011 ഏപ്രിൽ 7. 


തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ബ്ലോക്കുകളിൽ സ്ഥാപിക്കുന്നതിനായി 
അംഗീകൃത കമ്പനിയുടെ സാധാരണ ടി . വി. എൽ. സി . ഡി . ടി . വി., അനുബന്ധ സാമഗ്രികൾ എന്നിവ വാങ്ങുന്നതിന് 
മത്സരസ്വഭാവമുള്ള 

മുദ്രവച്ച ദർഘാസുകൾ 

ക്ഷണിച്ചു 
കൊള്ളുന്നു . 


- ദർഘാസിൽ ടി . വി.- യും അനുബന്ധ സാമഗ്രികളുടെയും വില ( നികുതി ഉൾപ്പെടെ) രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസ് ഉള്ളടക്കം ചെയ്യുന്ന കവറിന്റെ 

- പുറത്ത് 
"" തിരുവനന്തപുരം 

സെൻട്രൽ ജയിലിലേക്ക് 

ആവശ്യമായ 
ടി . വി.- യും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്ക 
ണം . 


- വിതരണംചെയ്യേ ടി. വി.- യും അനുബന്ധ 

- സാമഗ്രികളുടെയും വിവരണം 
1. സാധാരണ ടി. വി. ( 21 ഇഞ്ച്) 13 എണ്ണം. 
2 . എൽ. സി. ഡി. ടി. വി. ( 32 ഇഞ്ച്) - 1 എണ്ണം. 
3 . RG 6. Cable 20 coil. 
4. Stay wire 20 kg s. 
5. Cable Connector - 100 Nos. 
6. 3. way Filter tap - 20 Nos. 
7 . 4. way Filter tap - 5 Nos. 
8. Multi pin - 25 Nos. 
9. Cable Socket pin ( Male & Female) - 10 Nos. 


10 . 3. way Cable Connector — 5 Nos. 
11. 180 wire 4 coil . 
12 . 5 Amps- Plug - 14 Nos. 
13 . Switch - 14 Nos. 
14. 4 x 4 box - 14 Nos. 

ദർഘാസ് ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - 400 + 4 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 + 4 % വാറ്റ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 12 - 5- 2011, 4 മണി. 


സ്വീകരിക്കുന്ന 


അവസാന 


ദർഘാസ് 

ഫോറം 
തീയതിയും സമയവും 13 - 5 - 2011, 3 മണി. 
- ദർഘാസ് 

തുറന്ന് 
സമയവും - 13 - 5- 2011, 4 മണി. 


പരിശോധിക്കുന്ന 


തീയതിയും 


- ദർഘാസ് ഫോറങ്ങൾ രേഖാമൂലമുള്ള അപേക്ഷയിൻമേൽ സെൻട്രൽ ജയിൽ സൂപ ഫീസിൽ നിന്ന് എല്ലാ 
പ്രവർത്തി ദിവസവും വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല . പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് 
മുദ്രവച്ച കവറിൽ “ സൂപ , സെൻട്രൽ ജയിൽ, പൂജപ്പുര, തിരുവനന്തപുരം- 12 എന്ന വിലാസത്തിൽ നിശ്ചിത സമയ 
പരിധിക്കുള്ളിൽ എത്തിക്കേ താണ്. നിശ്ചിത സമയത്ത് ദർഘാസ് സമർപ്പിച്ചിട്ടുള്ളവരിൽ സന്നിഹിതരാകുന്ന 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള 
അംഗീകൃത ഏജൻസിയിൽ നിന്ന് ലഭിച്ച ദർഘാസ് ബഹുമാനപ്പെട്ട ജയിൽ വകുപ്പ് മേധാവിയുടെ അംഗീകാരത്തിന് വിധേ 
യമായി സ്ഥിരപ്പെടുത്തി നൽകുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് നിരസിക്കാനും റദ്ദ് ചെയ്യാനുമുള്ള അധികാരം 
ബഹുമാനപ്പെട്ട 

ജയിൽ 

- വകുപ്പ് 
മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കും. 

ദർഘാസിന് 
അംഗീകാരം ലഭിച്ച വിവരം അറിയിച്ചാൽ ഉടൻ തന്നെ ദർഘാസ് പ്രകാരമുള്ള സാധന സാമഗ്രികൾ 7 (ഏഴ്) ദിവസത്തിനു 
ള്ളിൽ വിതരണം ചെയ്യേ താണ്. 


സെൻട്രൽ ജയിൽ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സൂപ . 


